Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No . KL /TV ( N )/634/2018-20 


GOVERN 


- 
കര 


ാം 


L 
ക്കാർ 


ള സർക്ക 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 ) 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


2020 ജനുവരി 14 
14th January 2020 

1195 ധനു 29 
29th Dhanu 1195 


നമ്പർ 


Vol. IX 


J 


No . 


Thiruvananthapuram , 

Tuesday 


1941 പൌഷം 24 
24th Pousha 1941 


PART III 


Commissionerate of Land Revenue 


14th JAN. 2020] 


COMMISSIONERATE OF LAND REVENUE 


359 


- ( 5) 


Paravoor Taluk 


പരസ്യം 


നമ്പർ ബി3 - 10974 / 2019. 


2019 ഡിസംബർ 23 . 


നമ്പർ എച്ച്3 - 11457/2019. 

2019 നവംബർ 5. 
ആലുവ താലൂക്കിൽ കാലടി വില്ലേജിൽ നീലീശ്വരം 
കരയിൽ ഞാളിയൻ വീട്ടിൽ പൗലോ മകൻ ജോസഫ്, ജി . പി . 
എന്നയാൾ 19 - 6 - 2019 -ാം തീയതി മരണപ്പെട്ടതാണെന്നും 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്കണമെന്നാ 
വശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെമകൻ ജസ്റ്റിൻ ജോസഫ്അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ്പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

- ബന്ധം 
- ഏലമ്മ 

ഭാര്യ 

- 72 
ജിജി ജോസഫ് 

മകൻ 
3 മിനി രാജു 

- മകൾ 
ജിപ്തസൺ ജോസഫ് മകൻ 
5 ജസ്റ്റിൻ ജോസഫ് 

മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലും 
പരാതിയുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാതയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


പറവൂർ താ ലൂ ക്കിൽ ആല ങ്ങാട് വില്ലേജിൽ 
പാനായിക്കുളം കരയിൽ മഠത്തുംപടി കൊച്ചുപറമ്പിൽ വീട്ടിൽ 
അഹമ്മദുണ്ണി മകൻ എം . എ . കൊച്ചുണ്ണി എന്നയാൾ മരിച്ചു 
- പോ യെന്നും പരേതന്റെ അ വ കാ ശി കളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൻ മുഹമ്മദ് കുഞ്ഞ്, എം . കെ . സമർപ്പിച്ച് 
അപേ ക്ഷ യിൻ മേൽ ആല ങ്ങാട് വില്ലേജാ ഫീ സർ വഴി 
അ ന്വേ ഷണം നട ത്തി യതിൽ ടി എം . എ . കൊച്ചുണ്ണി 
19 - 11- 1992 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 3 (മൂന്ന്) പേരാണുള്ളതെന്നും അറിവായി 
രിക്കുന്നു . 
ക്രമ - പേര് 

പരേതനുമായുള്ള - വയസ് 
നമ്പർ 

ബന്ധം 


മ 


പ 


ക 


മുഹമ്മദ്കുഞ്ഞ്, എം . കെ . മകൻ 
റസിയ , എം . കെ . 

മകൾ 
- 3 - ഖദീജ എം . ബാബു 

മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെ ങ്കിലും 
ആക്ഷേ പ മുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 

പ്പെടുത്തി 30 ദിവ സ ത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


( 2) 


നമ്പർ ബി3 - 8589/ 2019 . 


2019 ഒക്ടോബർ 29. 


നമ്പർ എച്ച്3 -11345/ 2019. 

2019 നവംബർ 5. 
-- ആലുവ താലൂക്കിൽ തുറവൂർ വില്ലേജിൽ കിട ബൂർ 
കരയിൽ കരേടത്ത് വീട്ടിൽ കെ . കെ . കുര്യാക്കോസ് മകൻ 
കെ . കെ . ചാക്കോ, ടിയാൻ ഭാര്യ റാഹേൽ ചാക്കോ എന്നിവർ 
27 -4- 2003, 26- 10- 2007 എന്നീ തീയതികളിൽ മരണപ്പെട്ടതാണെന്നും 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചുകൊടുക്കണമെന്നാ 
വശ്യപ്പെട്ടു കൊണ്ട് പരേതരുടെ മകൻ എൽദോ അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ്പരേതരുടെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതരുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
- 1 സാറാമ്മ 

മകൾ 
അന്നമ്മ 
ലീലാമ്മ 
എൽദോ 

മകൻ 
ഷെജ 

മകൾ 
ഷീല 
വർഗ്ഗീസ് 

മകൻ 
സിജി 

മകൾ 
മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് 
ഈ ആഫീസിൽ ഹാജരാകേണ്ടതാണ്. തപാൽ മുഖേനയോ 
അല്ലാതയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


പറവൂർ താ ലൂ ക്കിൽ ആല ങ്ങാട് വില്ലേജിൽ 
കൊങ്ങോർപ്പിള്ളി കരയിൽ ഇടശ്ശേരി വീട്ടിൽ ജോർജ്ജ്മത്തായി 
മകൻ ഉണ്ണി ജോർജ്ജ്എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ 
അ വ കാ ശി കളെ സ്ഥാപിച്ചു കിട്ടുന്ന തി നായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ ഷീല 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ആലങ്ങാട് വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടി ഉണ്ണി ജോർജ്ജ് 9 - 1-2019 - ൽ 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 3 (മൂന്ന്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
- പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


| കമ 


ഷീല ഉണ്ണി 

- ഭാര്യ - 53 
- 2 റിച്ചാർഡ് ഉണ്ണി 

മകൻ 
- 3 മാഹ ഉണ്ണി 

മകൾ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
ആലുവ. 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


141 


360 


KERALA GAZETTE 


[PART III 


നമ്പർ ബി3 - 10963 / 2018 . 


2019 നവംബർ 4. 


നമ്പർ ബി3 - 9016/ 2019 . 

2019 നവംബർ 2 . 
- പറവൂർ താ ലൂ ക്കിൽ ചേന്ദ മം ഗലം വില്ലേ ജിൽ 
മുണ്ട്യാത്തോപ്പ് കരയിൽ ചുള്ളിക്കാട്ടിൽ വീട്ടിൽ ചിദംബരൻ 
മകൻ ഷാജി, സി . സി . എന്നയാൾ മരിച്ചു പോ യെന്നും 
പരേതന്റെ അ വ കാ ശി കളെ സ്ഥാപിച്ചു കിട്ടുന്ന തി നായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
ഭാര്യ ജീന് സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ചേന്ദ മം ഗലം 
വില്ലേജാ ഫീ സർവഴി അ ന്വേ ഷണം നട ത്തി യതിൽ ടി 
ഷാജി, സി . സി. 2- 10 - 2019- ൽ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 (മൂന്ന്) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 
| കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


ജീന 

ഭാര്യ 
രേവതി കൃഷ് 

മകൾ 
ആതിര കൃഷ്ണ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


- പറവൂർ താലൂക്കിൽ കരുമാല്ലൂർ വില്ലേജിൽ കരുമാല്ലൂർ 
കരയിൽ മേനാച്ചേരി വീട്ടിൽ എം . വി . ജോസഫ് മകൻ 
ബേബി ജോസഫ് എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളെ സ്ഥാപിച്ചു കിട്ടു ന്ന തി നായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ മാതാവ് 
ആലീസ് ജോസഫ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ കരുമാല്ലൂർ 
വില്ലേജാ ഫീ സർ വഴി അ ന്വേ ഷണം നട ത്തി യതിൽ 
ടി ബേബി ജോസഫ് 1- 10 -2018- ൽ മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 8 ( എട്ട്) പേരാണു ള്ള 
തെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
പ്രിൻസി 

ഭാര്യ 
ആലീസ് 

മാതാവ് 
വർഗ്ഗീസ് 

സഹോദരൻ 
ബെറ്റ്സി 

സഹോദരി 
5 ഗ്ലാഡി മരണമടഞ്ഞ സഹോദരൻ 

ചെറിയാന്റെ ഭാര്യ 
- 6 എൽസ 

മകൾ 
7 മിനി മരണമടഞ്ഞ സഹോദരൻ 

- ജോൺസൺ ജോസിന്റെ ഭാര്യ 
8 ജോസഫ് 

മകൻ 
- മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


20 


നമ്പർ ബി3 - 8961 / 2019. 


2019 നവംബർ 2. 


( 6 ) 


പറവൂർ താ ലൂ ക്കിൽ ആല ങ്ങാട് വില്ലേജിൽ 
കരിങ്ങാംതുരുത്ത് കരയിൽ മംഗലശ്ശേരി വീട്ടിൽ രാമൻ നായർ 
ഭാര്യ സാവിത്രി എന്നവർ മരിച്ചു പോയെന്നും പരേതയുടെ 
അവ കാ ശി കളെ സ്ഥാപിച്ചു കിട്ടുന്ന തി നായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതയുടെ മകൻ 
അനിൽകുമാർ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ആലങ്ങാട് 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടി സാവിത്രി 
25 - 7- 2019- ൽ മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 2 (രണ്ട്) പേരാണുള്ളതെന്നും അറിവായി 
രിക്കുന്നു. 
ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ ബി3 - 8376/ 2019 . 

2019 ഒക്ടോബർ 26. 
- പറവൂർ താലൂക്കിൽ വരാപ്പുഴ വില്ലേജിൽ ചിറയ്ക്കകം 
ക ര യിൽ വേ വു കാട്ട് വീട്ടിൽ അ വര മകൻ സ്റ്റീഫൻ 
എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടു കൊണ്ട് പരേതന്റെ മകൾ മിനി വർഗ്ഗീസ് സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ വരാ പ്പുഴ വില്ലേജാ ഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടി സ്റ്റീഫൻ 10 - 7 - 2005 - ൽ മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
3 (മൂന്ന്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


- 


52 


| 2 


- 


50 


സുരേഷ് ബാബു 

മകൻ 
അനിൽകുമാർ 
മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ള 
തിന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


ലീന സ്റ്റീഫൻ 

ഭാര്യ 
- 2 മിനി വർഗ്ഗീസ് 

മകൾ 
ലിൻസി കുഞ്ഞ്കുഞ്ഞ് 

- 55 
മേൽപ്പറഞ്ഞവരാണ്പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


142 


14th JAN. 2020] 


COMMISSIONERATE OF LAND REVENUE 


361 


നമ്പർ ബി3 - 7813 / 2019 . 


2019 നവംബർ 2. 


നമ്പർ ബി3 - 8178 / 2019. 


2019 നവംബർ 1. 


പറവൂർ താ ലൂ ക്കിൽ കരു മാ ല്ലൂർ വില്ലേ ജിൽ 
വെളിയത്തുനാട് കരയിൽ കാർത്തികയിൽ ശ്രീധരൻപിള്ള മകൻ 
എസ്. അപ്പുക്കുട്ടൻ നായർ എന്നയാൾ മരിച്ചു പോയെന്നും 
പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ 
സർട്ടി ഫിക്കറ്റ് ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ 
ബീന റാണി, പി . പി . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
കരുമാല്ലൂർ വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടി എ സ് . അപ്പു ക്കു ട്ട ൻ നായർ 2 - 9- 2019 - ൽ മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
3 (മൂന്ന്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


-- പറവൂർ താലൂക്കിൽ കരുമാല്ലൂർ വില്ലേജിൽ മാഞ്ഞാലി 
കര യിൽ സലാമത്ത് മൻ സി ലിൽ എ . എം . അബ്ദുള്ള 
എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ ഫാത്തിമ, പി. എ . സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ കരു മാ ഷൂ ർ വില്ലേജാ ഫീ സർ വഴി 
അ ന്വേ ഷണം നട ത്തി യതിൽ ടി എ . എം . അബ്ദുള്ള 
8- 7 - 2018 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 4 ( നാല്) പേരാണുള്ളതെന്നും അറിവായിരി 
ക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


ബീന റാണി, പി . പി. 

ഭാര്യ 

- 58 
അരുൺ അപ്പുക്കുട്ടൻ 

മകൻ 
അനിൽ അപ്പുക്കുട്ടൻ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ഫാത്തിമ , പി. എ . 

ഭാര്യ - 73 
എ . എ . മുഹമ്മദാലി 

മകൻ - 49 
എ . എ . മുഹമ്മദ് നാസർ 
മുഹമ്മദ് റഫീക്ക്, എ . എ . 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 

പ്പെടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


(10) 


നമ്പർ ബി3 - 8176 /2019 . 


2019 നവംബർ 4, 


( 8 ) 


- പറവൂർ താലൂക്കിൽ കരുമാല്ലൂർ വില്ലേജിൽ വെളിത്തുനാട് 
നമ്പർ ബി3 - 8177 / 2019 . 

2019 ഒക്ടോബർ 28. കരയിൽ ആശാരിപള്ളത്ത് വീട്ടിൽ കുഞ്ഞു ബീരാൻ മകൻ 

കെ . മൂസ എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശി 
- പറവൂർ താ ലൂ ക്കിൽ കരു മാ ല്ലൂർ വില്ലേ ജിൽ 

കളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് 
കരു മാ ല്ലൂർ ക ര യിൽ മാണി യ പ്പിള്ളി രാഘ വൻ മകൻ 

ആവശ്യപ്പെട്ടു കൊണ്ട്പരേതന്റെ മകൻ താഹ സമർപ്പിച്ച 
ശശി, എം . ആർ. എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ 

അ അ ക്ഷ യിൻ മേൽ കരു മാ ല്ലൂർ വില്ലേജാ ഫീ സർവഴി 
അ വ കാ ശി കളെ സ്ഥാപിച്ചു കിട്ടു ന്ന തി നായി അവകാശ അന്വേഷണം നടത്തിയതിൽ ടി കെ . മൂസ 20 - 5 - 1996 - ൽ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ പ്രമീള മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കരുമാല്ലൂർ വില്ലേജാഫീസർവഴി പറയുന്ന 7 ( ഏഴ്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
അന്വേഷണം നടത്തിയതിൽ ടി ശശി, എം . ആർ. 26 - 8 -2012 - ൽ ക്രമ - പേര് 

പരേതനുമായുള്ള വയസ് 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ നമ്പർ 

ബന്ധം 
പറയുന്ന 3 (മൂന്ന്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 

ആത്തിക്കാബീവി 

ഭാര്യ 
കമ പേര് പരേതനുമായുള്ള വയസ് 

അബ്ദുൾലുക്മാൻ 

മകൻ 
നമ്പർ 

ബന്ധം ആസിയാബീവി 

മകൾ 
പ്രമീള ഭാര്യ - 53 അനസുദീൻ 

മകൻ 
ശരത്ത്, എം . എസ്. മകൻ 

അബ്ദുള്ളക്കുട്ടി 
സച്ചിൻ, എം . എസ്. 

- ആമിനാബീവി 

മകൾ 
- താഹ 

മകൻ 
-- മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 

മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
ആ ക്ഷേ പ മുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ (പസി ദ്ധ 

അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 

ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം പറവൂർ 

പ്പെടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 

തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 

കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

പരിഗണിക്കുന്നതല്ല. 


- 1 


Gaz . No. 2 /2020 /DTP (CLR ). 


143 


362 


KERALA GAZETTE 


[PART III 


ക്രമ 


ക്രമ 


- 


59 


- 


3 


( 12 ) 


( 11 ) 

- ( 13 ) 
നമ്പർ ബി3 - 8179 / 2019 . 

2019 നവംബർ 1. നമ്പർ ബി3 - 8584 / 2019 . 

| 2019 ഒക്ടോബർ 28. 
പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി വില്ലേജിൽ കോട്ടുവള്ളി 
കരയിൽ കളപ്പുരയ്ക്കൽ വീട്ടിൽ മൈലൻ മകൻ അപ്പുക്കുട്ടൻ 

-- പറവൂർ താലൂക്കിൽ ആലങ്ങാട് വില്ലേജിൽ പടിഞ്ഞാറെ 
എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ 

കടുങ്ങല്ലൂർ കരയിൽ തടത്തിൽ വീട്ടിൽ വേലായുധൻ മകൻ 
സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ ശശി എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ 
പ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ ഷിബു സമർപ്പിച്ച അപേക്ഷ സ്ഥാപിച്ചു കിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
യിൻമേൽ കോട്ടുവള്ളി വില്ലേജാഫീസർവഴി അന്വേഷണം 

പ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ ഓമന സമർപ്പിച്ച അപേക്ഷ 
നട ത്തി യതിൽ ടി അപ്പു ഏട്ടൻ 28 - 8 - 2019 - ൽ മരിച്ചു 

യിൻമേൽ ആലങ്ങാട് വില്ലേജാ ഫീസർ വഴി അന്വേഷണം 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
4 ( നാല്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 

നടത്തിയതിൽ ടി ശശി 31- 7 - 2019 - ൽ മരിച്ചു പോയെന്നും 

പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 4 ( നാല്) 
- പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 

പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
ശാന്ത , കെ . സി . 

പേര് 
ഭാര്യ - 65 

പരേതനുമായുള്ള വയസ് 

നമ്പർ 
ഷീബ 

ബന്ധം 
മകൾ 
ഷിബു 

മകൻ - വി . പി . ഓമന 

ഭാര്യ 
ഷീജ 

മകൾ 

2 ദിലീപ് കുമാർ 

മകൻ 
-- മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 

ഷാൻ കുമാർ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 

ചീരമ്മ 

മാതാവ് 
ആ ക്ഷേ പ മുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ (പസി ദ്ധ 
പ്പെടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം പറവൂർ -- മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 

അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 

പ്പെടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം പറവൂർ 

തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
നമ്പർ ബി3 - 8334 /2019. 

2019 ഒക്ടോബർ 26. കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പറവൂർ താ ലൂ ക്കിൽ ആല ങ്ങാട് വില്ലേജിൽ 

പരിഗണിക്കുന്നതല്ല. 
പാനായിക്കുളം കരയിൽ നമ്പ്യാരുപറമ്പിൽ വീട്ടിൽ അയ്യപ്പൻ 
മകൻ മെലൻ എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ 

- (14) 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് 

നമ്പർ ബി3 - 8586 / 2019 . 

2019 ഒക്ടോബർ 28. 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ മകൻ സദാനന്ദൻ സമർപ്പിച്ച് 
അ അ ക്ഷ യിൻ മേൽ ആല ങ്ങാട് വില്ലേജാ ഫീ സർവഴി - പറവൂർ താലൂക്കിൽ ആലങ്ങാട് വില്ലേജിൽ നീറിക്കോട് 
അന്വേഷണം നടത്തിയതിൽ ടി മൈലൻ 20 -7 - 1993 - ൽ മരിച്ചു കര യിൽ വേല ത്തും പറമ്പ് വീട്ടിൽ നാരായണൻ മകൻ 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 

ഷാജി എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ 
8 ( എട്ട്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 

സ്ഥാപിച്ചു കിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
ക്രമ പേര് പരേതനുമായുള്ള വയസ് 

പ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ഷൈല സമർപ്പിച്ച അപേക്ഷ 
നമ്പർ 

ബന്ധം 

യിൻ മേൽ ആലങ്ങാട് വില്ലേജാ ഫീസർവഴി അന്വേഷണം 
മറിയ 

മകൾ 

നട ത്തിയതിൽ ടി ഷാജി 6 - 4 - 2016 - ൽ മരിച്ചു പോയെന്നും 
പുരുഷൻ 

മകൻ 

പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 2 (രണ്ട്) 
തങ്കമ്മ 

മകൾ 

പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
ലത 

- പേര് 

പരേതനുമായുള്ള വയസ് 
സദാനന്ദൻ 

മകൻ നമ്പർ 

ബന്ധം 
ഓമന് മരണപ്പെട്ട മകന്റെ ഭാര്യ 

ഷെല് 

ഭാര്യ 

- 54 
ശ്രീഷ മകൾ 

ചിഞ്ജു 
| ശ്രീജ 

- 
മകൾ 

30 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 

മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും -- അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം പറവൂർ 

പ്പെടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 

തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 

കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


ക്രമ 


144 


14th JAN . 2020) 


COMMISSIONERATE OF LAND REVENUE 


363 


- (15) 


- ( 17 ) 


നമ്പർ ബി3 - 8531/ 2019. 


| 2019 ഒക്ടോബർ 28 . 


നമ്പർ ബി3 - 8588 / 2019 . 


2019 ഒക്ടോബർ 28. 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ പറ പൂ ത്തറ 
കരയിൽ മാക്ക നായി പറ മ്പ് വീട്ടിൽ ശിവ രാ മൻ മകൻ 
അനി എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി അ വകാശ സർട്ടി ഫിക്കറ്റ് 
ആവ ശ്യ പ്പെട്ടു കൊണ്ട്പരേതന്റെ ഭാര്യ ആശ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ പറവൂർ വില്ലേജാഫീസർവഴി അന്വേഷണം 
നട ത്തിയതിൽ ടി അനി 17 - 4 - 2012 - ൽ മരിച്ചു പോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 (മൂന്ന്) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


- പറവൂർ താലൂക്കിൽ ആലങ്ങാട് വില്ലേജിൽ ഒള നാട് 
കര യിൽ ഇന്ദീ വ രം വീട്ടിൽ മു ര ളീ ധ രൻ മകൻ 
ശ്രീജിത്ത്, പി . എം . എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ 
അ വ കാ ശികളെ സ്ഥാപിച്ചു കിട്ടുന്ന തി നായി അവകാശ 
- സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതന്റെ പിതാവ് 
മു ര ളീ ധ രൻ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ആല ങ്ങാട് 
വില്ലേജാ ഫീ സർ വഴി അ ന്വേ ഷണം നട ത്തി യതിൽ ടി 
ശ്രീജിത്ത്, പി . എം . 21 - 4 - 2019 - ൽ മരിച്ചു പോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 2 (രണ്ട്) 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


ലീല 


മാതാവ് - 


66 


ആശ 


ഭാര്യ 


40 


2 


നിമ്മി 


ഭാര്യ 


- 


28 


ആദിത്യൻ, എം . എ . 

മകൻ - 14 - 
അക്ഷയ് കുമാർ, എം . എ . 
- മേൽപ്പറഞ്ഞവരാണ്പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 

പ്പെടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാമൂലം പറവൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
പറവൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ, 


( 16 ) 


നമ്പർ ബി3 - 5315 / 2019. 


2019 നവംബർ 5. 


- പറവൂർ താ ലൂ ക്കിൽ മൂത്ത കു ന്നം വില്ലേ ജിൽ 
മടപ്ലാതുരുത്ത് കരയിൽ പോട്ടശ്ശേരി വീട്ടിൽ ശിവദാസൻ 
ഭാര്യ ഷല , കെ . കെ . എന്നവർ മരിച്ചു പോയെന്നും 
പരേതയുടെ അവകാശിയെ സ്ഥാപിച്ചു കിട്ടുന്ന തി നായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെ 
മകൾ ശിവ ജ , പി . എസ്. സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
മൂത്തകുന്നം വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടി ഷൈല, കെ . കെ . 18 - 5- 2019- ൽ മരിച്ചു പോയെന്നും 
പരേതയുടെ അ വ കാശി യായി താഴെ പറയുന്ന വർ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


Moovattupuzha Taluk 

പരസ്യം 

- (1) 
നമ്പർ എ4- 11575/ 2019 . 

2019 നവംബർ 7. 
-- എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക്, തിരുമാറാടി 
വില്ലേജ്, മണ്ണത്തൂർ കര യിൽ പണ്ടാരം മാട്ടേൽ വീട്ടിൽ 
പി . എൻ. ഭാസി 26- 8- 2019 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്. 
അവകാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം നൽകണമെന്ന് 
ആവശ്യപ്പെട്ട് ടിയാന്റെ മകൾ മിധു പി . ഭാസി സമർപ്പിച്ച 
അപേ ക്ഷ പ്രകാരം ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ വഴി 
അവകാശ വിചാരണ നട ത്തു കയും താഴെ പറ യു ന്ന വർ 
പര ത ന്റെ നിയ മാ നു സൃത അ വ കാ ശികളാണെ ന്ന് 
ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


പേര് 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


ശിവജ , പി. എസ്. 


മകൾ 


37 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശിയെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മിധു പി . ഭാസി 

മകൾ 
ശാന്ത ഭാസി 

ഭാര്യ - 62 
മഞ്ജു പി. ഭാസി 

മകൾ 
- മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച്അപേക്ഷകയ്ക്ക് 
ഒരു സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
മൂവാറ്റുപുഴ തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ട 
താണ്. നിശ്ചിത തീയതിക്ക് ശേഷമോ തപാൽമാർഗ്ഗമോ മറ്റു 
വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


145 


